Regn . No. KERBIL / 2012/ 45073 

dated 5 - 9 - 2012 with RNI 


ക 


കേരള സർക്കാർ 
Government of Kerala 

2014 


Reg. No. KL /TV ( N )/ 634/ 2012-14 


GOVERN 


ക 


ാർ , 


- 9ള സർക 
ZNMENT OF 


KERALA 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 3 


തിരുവനന്തപുരം, 

ചൊവ്വ 


2014 ഏപ്രിൽ 8 
8th April 2014 

1189 മീനം 25 
25th Meenam 1189 


നമ്പർ 1 


Vol . III 


No . 


Thiruvananthapuram , 

Tuesday 


1936 ചൈതം 18 
18th Chaithra 1936 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ്/ ലേല പരസ്യം 


നിബന്ധനകൾ 


നമ്പർ ബി .125/ 2014 . 


2014 മാർച്ച് 14 . 


- 1. 


- അ ഞ്ചൽ ജില്ലാ കൃഷി ഫാമിലെ കായ് ഫ ല മുള്ള 
ഏകദേശം മൂവായിരം ( 3000) തെങ്ങുകളിൽ നിന്ന് 2014 
ഏപ്രിൽ 1 മുതൽ 2015 മാർച്ച് 31 വരെയുള്ള കാലയളവിൽ 
മൂപ്പെത്തിയ നാളികേരം സ്വന്തം ചെലവിൽ വിളവെടുത്ത് 

കൊണ്ടു പോകുന്നതിനുള്ള അവകാശം ലേലം/ ദർഘാസ് 
മുഖേന നിബന്ധനകൾക്ക് വിധേയമായി നൽകുന്നു . 

നിരതദ്രവ്യം - 25,000. 
ദർഘാസ് ഫോറത്തിന്റെ വില 200 + വാറ്റ്. 

ദർഘാസ് ഫോറം ലഭിക്കുന്ന അവസാന തീയതിയും 
സമയവും 22- 4- 2014 പകൽ 12 മണി. 

- ദർഘാസ് സ്വീകരിക്കുന്ന അ വ സാന തീയതിയും 
സമയവും -- 22 - 4- 2014, 1 മണി. 

ദർഘാസ് തുറക്കുന്ന തീയതിയും സമയവും 22 - 4- 2014, 
2 .30 മണി. 


- ലേലം/ ദർഘാസിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 
2014 - 15 കാലയളവിൽ നാളീകേരം വിളവെടുക്കുന്നതിന് 
നൽകാവുന്ന പര മാ വധി തുക രേഖ പ്പെ ടു ത്തിയ 
ദർഘാസ് നിശ്ചിത തുക നിര ത ദ വ്യ ത്തോടൊപ്പം 
സൂപ്രണ്ട്, ജില്ലാ കൃഷിത്തോട്ടം, കോട്ടുക്കൽ പി. ഒ., 
അ ഞ്ചൽ എന്ന വിലാ സ ത്തിൽ നിശ്ച യി ക്ക പ്പെട്ട 
സമ യ ത്തിന് മുൻപായി സീൽ ചെയ്ത ക വ റിൽ 
നൽകേ ണ്ട താ ണ്. കവറിന് പുറത്ത് “ നാളീകേരം 
വിള വെ ടു ക്കു ന്ന തി നുള്ള ടെണ്ടർ - 2014 - 15 എന്ന് 
രേഖപ്പെടുത്തണം. ദർഘാസ് ഫോറത്തിൽ തന്നിരിക്കുന്ന 
കരാർ 100 - ന്റെ മുദ്രപത ത്തിൽ തയ്യാറാക്കി 
ദർഘാസിനൊപ്പം സമർപ്പിക്കണം. 


- നിശ്ചിത ദിവസംഏതെങ്കിലും കാരണവശാൽ അവധിയായി 
വരുന്ന പക്ഷം തൊട്ടടുത്ത പ്രവൃത്തി ദിവസം അതേ 
സമയത്തു തന്നെ ടെണ്ടർ നടത്തുന്നതാ ണ്. ടെണ്ടർ 
സംബന്ധിച്ച് നിലവിലുള്ളതും, സർക്കാർ കാലാകാലങ്ങളിൽ 


Gaz . No. 14 /2014 /DTP (Agriculture ). 


8th APRIL 2014). 


AGRICULTURE DEPARTMENT 


44 


പുറപ്പെടുവിക്കുന്നതുമായ എല്ലാ നിയമങ്ങളും ഇതിനും 
ബാധ ക മാ യി രിക്കും. കൂടുതൽ വിവ ര ങ്ങൾ എല്ലാ 
പ്രവൃത്തി ദിവസങ്ങളിലും ഫാം ഓഫീസിൽ നിന്ന് 
നേരിട്ടോ ഫോൺമുഖേനയോ അറിയാവുന്നതാണ്. 


ജില്ലാ കൃഷിത്തോട്ടം, 
കോട്ടുക്കൽ പി . ഒ., അഞ്ചൽ. 
ഫോൺ 0475 2270447. 


ദർഘാസിനും ബാധകമായിരിക്കും. ഇതോടൊപ്പം ചേർത്തിട്ടുള്ള 
പ്രത്യേക നിബന്ധനകൾക്ക് വിധേയമായി മാത്രമേ ടെണ്ടർ 
സ്വീകരിക്കുകയുള്ളു. ദർഘാസുകൾ സീൽ ചെയ്ത കവറുകളിൽ 
സമർപ്പിക്കേണ്ടതാണ്. കവറിന് മുകളിൽ ദർഘാസ് നമ്പരും, 
വിത്ത്, നടീൽ വസ്തു ക്ക ൾ തുട ങ്ങി യവ വിത രണം 
നടത്തുന്നതിലേക്ക് ലോറി വാടകയ്ക്ക് എടുക്കുന്നതിനുള്ള 
ദർഘാസ് എന്നും രേഖപ്പെടുത്തേണ്ടതാണ്. സീൽ ചെയ്ത 
കവറിന് പുറത്ത് പ്രിൻസിപ്പൽ കൃഷി ഓഫീസർ, ഇടുക്കി, 
മിനിസിവിൽ സ്റ്റേഷൻ, തൊടുപുഴ എന്നും ടെണ്ടർ നൽകുന്ന 
ആളുടെ പേരും മേൽവിലാസവും വ്യക്തമായി രേഖപ്പെടുത്തേ 
ണ്ടതാണ്. 


( ഒപ്പ്) 
സൂപ്രണ്ട്. 


ദർഘാസ് പരസ്യം 


നമ്പർ ഇ ( 5) 1106 / 2014 . 


2014 മാർച്ച് 12 . 


- ദർഘാസ് ഫോറം ആവശ്യമുള്ളവർ ഫോറം ഒന്നിന് 
വിലയായ 1,100 ഈ തുകയുടെ 4 ശതമാനം (44 ) വാറ്റ് 
നികുതിയും അടച്ച് പ്രവൃത്തി ദിവസങ്ങളിൽ ഈ ഓഫീസിൽ 
- നിന്നും വാങ്ങാവുന്നതാണ്. 


ഫോറം വിൽപ്പന 2014 ഏപ്രിൽ മാസം 28 -ാം തീയതി 
പകൽ11 മണിവരെ ഈ ഓഫീസിൽ നിന്നും നടത്തുന്നതാണ്. 


നിബന്ധനകൾ 


ഇടുക്കി ജില്ലയിലെ വിവിധ കൃഷിഭവ നു ക ളിലും 
കൃഷിഭവനുകളിൽ നിന്ന് നിർദ്ദേശിക്കുന്ന സ്ഥലങ്ങളിലും 
ജില്ലയിലെ കൃഷി വകുപ്പിന് കീഴിലുള്ള മറ്റ് ഓഫീസുകളിലും 
2014 - 15 വർഷം ഈ ഓഫീസിൽ നിന്നും നിർദ്ദേശിക്കുന്ന 
സ്ഥല ങ്ങ ളിൽ നിന്നും വിത്ത്, നടീൽ വസ്തുക്കൾ മറ്റ് 
അവശ്യ സാധനങ്ങൾ എന്നിവ ശേഖരിച്ച് എത്തിക്കുന്നതിന് 
സ്വകാര്യ ലോറി ഉടമകളിൽ നിന്നും ലോറി കോൺട്രാക്ടർമാരിൽ 
നിന്നും മുദ്രവച്ച ദർഘാസുകൾ ക്ഷണിച്ചുകൊള്ളുന്നു . 

- ഇടുക്കി പ്രിൻസിപ്പൽ കൃഷി ഓഫീസറുടെ പേരിൽ 
എടുത്തിട്ടുള്ളതും തൊടുപുഴയിലെ ഏതെങ്കിലും ദേശസാൽകൃത 
ബാങ്കിൽ മാറ്റിയെടുക്കാവുന്നതുമായ 5,500 ( അയ്യായിരത്തി 
അഞ്ഞൂറ്രൂപ മാത്രം) - ന്റെ ഡിമാന്റ് ഡ്രാഫ്റ്റ് നിരതദ്രവ്യമായും 
കൂടാതെ ടെണ്ടറിലെ 33 -ാം ഖണ്ഡികയിൽ നിർദ്ദേശിക്കപ്പെട്ട 
പകാരം ഒരു ഉട മ്പ ടിയും - 100 - ന്റെ മുദ്രപത ത്തിൽ 
ടെണ്ടറിനോടൊപ്പം ഉള്ളടക്കം ചെയ്യേണ്ടതാണ്. 


1. ഒരു ലോറിയിൽ ഒരു സമയം കയറ്റേണ്ട സാധനങ്ങളുടെ 
കുറഞ്ഞ അളവ് താഴെ കൊടുക്കുന്നു. 


(1) തെങ്ങിൻ തൈകളുടെ എണ്ണം 


- 1500 


5000 


| 1000 


(2) കുരുമുളക് വള്ളികൾ 
(3) മറ്റ് ഫലവൃക്ഷ ഗ്രാറ്റുകൾ 

ഉൾപ്പെടെയുള്ള കൂടതൈകൾ 
(4) ഗ്രോബാഗുകൾ ( തൈകളില്ലാതെ) - 325 
(5) വാഴ വിത്തുകൾ (ടിവ്യൂകൾച്ചർ) - 1500 


ദർഘാ സു കൾ 2014 ഏപ്രിൽ മാസം 28 -ാം തീയതി 
12 മണിവരെ ഈ ഓഫീസിൽ സ്വീകരിക്കുന്നതും അന്നുതന്നെ 
ഉച്ചകഴിഞ്ഞ് 2 മണിക്ക് അപ്പോൾ ഹാജരുള്ള ദർഘാസുകാരുടെ 
സാന്നിദ്ധ്യത്തിൽ ഇടുക്കി പ്രിൻസിപ്പൽ കൃഷി ഓഫീസറോ 
അദ്ദേഹം ചുമതലപ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോതുറക്കുന്നതു 
മായിരിക്കും. ഏതെങ്കിലും കാരണവശാൽ പ്രസ്തുത ദിവസം 
പൊതു അവധിയായി പ്രഖ്യാപിച്ചാൽ അടുത്ത പ്രവൃത്തി 
ദിവസം അതേ സമയം ടെണ്ടറുകൾ സ്വീകരിക്കുന്നതിനും 
തുറക്കുന്നതിനും ബാധകമായിരിക്കും. ഏറ്റവും കുറഞ്ഞ നിരക്ക് 
രേഖ പ്പെടു ത്തിയ ദർഘാ സ് , കൃഷി ഡയ റ ക് ടറുടെ 
അംഗീകാരത്തിന് വിധേയമായി സ്വീകരിക്കുന്നതും ടിയാൾ 
ജാമ്യനിക്ഷേപമായി 27, 500 ഇടുക്കി പ്രിൻസിപ്പൽ കൃഷി 
ഓഫീസറുടെ പേരിൽ ബാങ്ക് ഡാഫ്റ്റായി സ്വീകരിക്കുന്നതും 
നൽകേണ്ടതാണ്. കൂടാതെ 100 - ന്റെ മുദ്രപത്രത്തിൽ നിർദ്ദിഷ്ട 
വ്യവസ്ഥകൾ ഉൾപ്പെടുത്തി ഒരു കരാറും എഴുതി സമർപ്പിക്കേ 
ണ്ടതാണ്. ഏതൊരു ദർഘാസും കാരണം കൂടാതെ നിരസിക്കു 
ന്ന തിനോ മാറ്റി വയ് ക്കു ന്ന തിനോ ഉള്ള അധികാരം 
പ്രിൻസിപ്പൽ കൃഷി ഓഫീസറിൽ നിക്ഷിപ്തമാണ്. സർക്കാർ 
ദർഘാസുകൾക്ക് ബാധകമായ എല്ലാ വ്യവസ്ഥകളും ഈ 


2. വാഹനങ്ങൾ ടെണ്ടർ പ്രകാരമുള്ള ലോഡോടുകൂടി 
ഓടുന്നതിന് ആവശ്യമായ നിരക്ക് 1 കിലോ മീറ്ററിന് 
എന്ന കണക്കിൽ സാധാരണ റോഡ്, ഹൈറേഞ്ച് 
റോഡ് എന്ന് പ്രത്യേകം തിരിച്ച് ദർഘാസുകളിൽ 
വ്യക്തമായി എഴുതിയിരിക്കണം. ലോഡോടുകൂടിയല്ലാതെ 
ഓട്ടത്തിന് ചാർജ്ജ്നൽകുന്നതല്ല. 


3. ട്രാൻസ്പോർട്ടിംഗിൽ നടീൽ വസ്തുക്കൾക്കോ മറ്റ് 

സാധനങ്ങൾക്കോ നാശം സംഭവിക്കുകയോഏതെങ്കിലും 
തരത്തിൽ ഗുണമേന്മ നഷ്ടപ്പെടുകയോ എണ്ണത്തിൽ 
കുറവുവരുകയോ ചെയ്താൽ ആയതിന്റെ നിയമാനുസൃത 
വിലയുടെമൂന്നിരട്ടി വില കോൺട്രാക്ടറിൽ നിന്നും 
ഈടാ ക്കു ന്ന താ ണ് . യാതൊരു കാര ണ വ ശാലും 
കവറുകളിൽ വളർത്തിയ തൈകൾ ഒന്നിനുമുകളിൽ 
മറ്റൊന്നായി കയറ്റി വയ്ക്കാൻ പാടില്ലാത്തതാകുന്നു . 


8th APRIL 2014 ] 


AGRICULTURE DEPARTMENT 


45 


4. പിൻ സിപ്പൽ കൃഷിഓഫീസർ നിയോഗിക്കുന്ന 
ഉദ്യോഗസ്ഥൻ നിർദ്ദേശിക്കുന്ന വിധത്തിൽ കേരള 
സംസ്ഥാനത്തിനുള്ളിൽ നിർദ്ദിഷ്ട സമയപരിധിക്കുള്ളിൽ 
വസ്തുക്കൾ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ടതും ഏറ്റവും 
ദൂരം കുറഞ്ഞ മാർഗേണ ട്രാൻസ്പോർട്ടിംഗ് നടത്തേണ്ട 
തുമാണ്. 


7. കരാ റു കാ രനിൽ നിന്നും അതാത് കാല ങ്ങ ളിൽ 
നിലവിലുള്ള നിരക്കിലുള്ള ആദായ നികുതി മുതലായ 
നികുതികൾ ഈടാക്കുന്നതാണ്. 


8. ഒരേ സമയം കൂടുതൽ വാഹനങ്ങൾ ആവശ്യമായിവരുന്ന 

സാഹചര്യത്തിൽ ആയത് ലഭ്യമാക്കേണ്ടതാണ്. 


- വിതരണ വസ്തുക്കളുടെ പട്ടികയും വാഹനങ്ങളുടെ 
സഞ്ചാ ര ക മ ത്തിനുള്ള ഉത്തരവും കോൺട്രാക്ടർ 
തന്നെ ഈ ഓഫീസിൽ നിന്നും വാങ്ങേ ണ്ടതും 
ട്രാൻസ്പോർട്ടിംഗ് ബില്ലിൽ ഒപ്പം ഡ്യൂട്ടിയ്ക്ക് നിയോഗി 
ക്ക പ്പെടുന്ന ഉദ്യോഗസ്ഥന്റെഒപ്പും ഏറ്റവും ദൂരം 
കുറഞ്ഞ മാർഗ്ഗത്തിലൂടെയാണ് നടീൽ വസ്തുക്കൾ 
ട്രാൻസ്പോർട്ട് ചെയ്തത്എന്ന സാക്ഷ്യപ്രതവും 
നൽകേണ്ടതാണ്. ഓരോ ദിവസവും ആരംഭിക്കുന്ന 
കിലോമീറ്ററും ട്രിപ്പ് അവസാനിക്കുന്ന കിലോമീറ്ററും 
പ്രത്യേകം കാണിച്ചിരിക്കണം. 


9. വ്യവസ്ഥകൾക്ക് വിധേയമായി ലോറി കോൺട്രാക്ടർ 

പ്രവർത്തി ക്കാ തി രി ക്കു കയോ നിശ്ചിത സമ യ 
പരിധിക്കുള്ളിൽ നടീൽ വസ്തുക്കളുടെ വിതരണം 
പൂർത്തി യാ ക്കാ തി രി ക്കു കയോ ചെയ്യുന്ന പക്ഷം 
കോൺടാക്ട് റദ്ദാ ക്കു ന്ന തിനുള്ള അധികാരം 
പ്രിൻസിപ്പൽ കൃഷി ഓഫീസർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. 
മാത്രമല്ല ആയതുമൂലം ഉണ്ടാകുന്ന എല്ലാ നാശനഷ്ട 
ങ്ങൾക്കും പൂർണ്ണ ഉത്തരവാദിത്വം കോൺട്രാക്ടർക്ക് 
മാത്രമായിരിക്കുന്നതാണ്. ടി നഷ്ടം റവന്യൂ റിക്കവറി 
അ ട ക്ക മുള്ള നിയ മാ നു സൃത മാർഗ്ഗ ങ്ങ ളി ലൂ ടെ 
ഈടാക്കുന്നതാണ്. 


6. ട്രാൻസ്പോർട്ടിംഗ് പ്രവർത്തിക്കിടയിൽ ഉണ്ടാകുന്ന 
അപകടങ്ങൾക്കും അതുമൂലമുള്ള നാശനഷ്ടങ്ങൾക്കും 
കരാറുകാരൻ പൂർണ്ണമായും ഉത്തരവാദിയായിരിക്കും. 


( ഒപ്പ്) 
പ്രിൻസിപ്പൽകൃഷിഓഫീസ്, പ്രിൻസിപ്പൽ, കൃഷിഓഫീസർ 
ഇടുക്കി, തൊടുപുഴ. 

( ഇൻ ചാർജ്). 


